| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


: 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


UVANANTHAPUR 


SDAY 


Vol. LVI | 
വാല്യം 56 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th September 2011 
2011 സെപ്റ്റംബർ 20 
29th Bhadra 1933 
- 1933 ഭാദം 29 


No. 

- | 37 
നമ്പർ 


PART III 
Stores Purchase 


Department of Museums and Zoos 


ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ് ( ഇ ) - 2682 / 2011. 


2011 ആഗസ്റ്റ് 17 . 


തിരു വ ന ന്ത പുരംമ്യൂസിയം മൃഗ ശാലാ വകുപ്പിലെ 
മിനി അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ചുവടെ ചേർക്കുന്ന 
കളി ഉപകരണങ്ങൾ സപ്ലേ ചെയ്യുന്നതിനും സ്ഥാപിക്കു 
ന്ന തിനും ഐ എസ്ഒ സർട്ടി ഫി ക്ക റ്റുള്ള മേൽത്തരം 
സ്ഥാപ ന ങ്ങ ളിൽ| കമ്പ നി ക ളിൽ നിന്നും ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഉദ്ദേശ അടങ്കൽ തുക - 25,00,000. 
- 1. മിനി ട്രെയിൻ (16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്) 

മോഡൽ - ട്രാക് ട്രെയിൻ കുട്ടികൾക്കുള്ളത് - 
5 എണ്ണം എസ്.എസ്. ഫൈബർ ബോഡി ( ഒരു 
ബോഗിയിൽ 4 സീറ്റ്) 
മോട്ടോർ ഡി. സി മോട്ടോർ 
- ജമ്പിങ്ങ് മേരി ഗോ റൗണ്ട് ( വിവിധ വലിപ്പത്തി 
ലുള്ളത്) (2 മോഡൽ) എസ്.എസ്/ ഫൈബർ 

ബോഡി. 
സീലു വച്ച് ദർ ഘാ സു കൾ ഡ യ റ ക് ടർ, മ്യൂസിയം 
മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം- 695 033 എന്ന 
വിലാസത്തിൽ നൽകേണ്ടതാണ്. ദർഘാസുകൾ നൽകുന്ന 
കവറിന് പുറത്ത് " കളി ഉപകരണങ്ങൾ സപ്ലെചെയ്യാനും 
സ്ഥാപിക്കുന്നതിനുമുളള ദർഘാസ് എന്നെഴുതിയിരിക്കണം. 
ദർഘാസിനോടൊപ്പം കളി ഉപകരണങ്ങളുടെ ഫോട്ടോകളും, 


ഡിസൈൻ സംബന്ധമായ വിശദ വിവരങ്ങളും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. ടെണ്ടർ ഫോമുകൾ 17 - 9 - 2011 മുതൽ 
20 - 9 - 2011 - ന് വൈകുന്നേരം 3 . 30 മണിവരെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച മുദ്ര വച്ച ദർഘാസുകൾ 
22 - 9- 2011 - ന് ഉച്ചയ്ക്ക് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3. 30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല. 

-- ടെൻഡർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 

ഫോമിന്റെ വില യായ 1, 000 + വാറ്റും ഡ്യൂപ്ലിക്കേറ്റിന് 
- 500 + വാറ്റും ഒടുക്കേണ്ടതുമാണ്. ടെണ്ടർ ഫോമിന്റെ വില 
യായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുന്നതല്ല. 
കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി 
ഡയറക്ടർ, മ്യൂസിയം ആന്റ് സൂ എന്ന പേരിൽ മാറാവുന്ന 
ഡി. ഡി.- യും ടെൻഡർ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ടെൻ ഡ റു കൾ യാതൊരു കാര ണ വും കൂടാതെ 
നിരസിക്കാനും മാറ്റി വയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ 
നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലാ ഡയറക്ട്രേറ്റിൽ 
നിന്നും പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാല ഡയറക്ടറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


